GovernmentofKerala 
കേരള സർക്കാർ 

2007 


| Reg. No, രജി, നമ്പർ 
KLITV( N )/122006 - 2008 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

18th December 2007 
Thiruvananthapuram , Tuesday 

2007 ioബർ 27 
തിരുവനന്തപുരം, ചൊവ്വ 

27th Agrahayana 1929 
1929 അഗ്രഹായനം 27 


Vol. LII 


- No. 


50 


വാല്യം 52 


നമ്പർ 


PART III 
Fisheries Department 


| ( 2) 


തിരുവനന്തപുരം ഫിഷറീസ് ജോയിൻ 
ഡയറക്ടർ (ദക്ഷിണ മേഖല ) ആൻ 
ഫിഷറീസ് സഹകരണസംഘം 
രജസ്( ടാറുടെ നടപടികമം 


നമ്പർ എഫ് 3/1455/ 2005 , 2007 ക°49ാബർ 22 . 
പരാമ ശം : - ഈ ഒാഫീസിലെ 90 -9 - 2005 - ലെ ഇതേ 

നമ്പർ ഉത്തരവ് പ 


ഉത്തരവ 


പട്ടണംരാട പ ാ യ ് വനിതാ മത്സ്യ 
തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം 
ക്ളിപ്തം നമ്പർ എഫ്. ( എ ) വീ . 110 എന്ന സഹകരണ 
സംഘം നിയമ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു 
വെങ്കിലും സംഘത്തിന്റെ പ്രവർത്തനം ആരം ദിശയിൽ 
തന്നെ നിലച്ചു പോയതിനാൽ കേരള സഹകരണസംഘം 
നിയമത്തിലെ 11 ( 2) ബി വകുപ്പ് അനുസരിച്ച് മേൽ 
പരാമർശിത ഉത്തര വി പ്രകാരം സം ഘ ത്തി ൻ 
പ്രവർത്തനം സമാപ തീകരിച്ച് ഉത്തരവ് പുറപ്പെടു 
വിച്ചിരുന്നു . എന്നാൽ സംഘം സമാപ തീകാ ണ റ 
വിനെതിരെ നീ 8 മിഷ s സമയത്തിനുള്ളിൽ ആക 
പങ്ങളോ തടസ്സവാദങ്ങളോ ഉന്നയിക്കുകയുണ്ടായില്ല . 

- മേൽ വിവരിച്ച സാഹചര്യത്തിൽ സംഘത്തിന് 
യാതൊരുവിധ ആസ്തി ബാദ്ധ്യതകളും നിലവിൽ 
ഇല്ലാത്തത് നാലും പട്ടണക്കാട് പഞ്ചായത്ത് വനിതാ 
മൽസ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം 
ക ളിപ്തം നമ്പർഎഫ്(എവി-110- ന്റെ രജിസ്ട്രേഷൻ 
കേരള സഹകരണ സംഘം നിയമത്തിലെ 7 -ാം വകുപ്പ് 
അനുസരിച്ച് റ8 ഒ ചെയ്തു കൊണ്ട ഇതിനാൽ 
ഉത്തരവാകുന്നു . 


നമ്പർ എഫ് 3/1399 /2005, 2007 ഒക്ടോബർ 25 . 
പരാമർശം: - ഒാഫീസിലെ 10- 4- 2007+ ഇത 
-- നമ്പർ നോട്ടീസ്, 

ഉത്തരവ് 
കടക്കരപ്പള്ളി വനിതാ മ ത് സ്യരത്താഴിലാളി വികസന 
ക്ഷേമ സഹകരണ സംഘം ക്ളിപ്തം നമ്പർ എഫ " ( എ ) 
വി -153 എന്ന സഹകരണ സംഘം 28- 11- 1996- ൽ 

ര സഹകരണ സംഘം നിയമ പ്രകാരം രജിസ്ററർ 
ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും പ്രവർത്തനം നിലച്ചു . 
പോയതിറ അടി " ഥാനത്തിൽ സം സം ( പവർത്തനം 
സമാപ്തീകരിക്കാൻ തീരുമാനിക്കുകയും ഇതിന്നിർ 
സംഘാംഗങ്ങളിൽ ആർക്കെങ്കിലുമോ സ .വലത്തെ മറ് 

പക സ് സ്, ഘiായ മ ത സ മ ഹ ഡി 11 ന് 
എന്തെങ്കിലും ആക്ഷേപമോ അടിപായമോ വിശദീ 
കരണാരാ - ന്യായവാദങ്ങളോ ഉന്നയിക്കാനുണ്ടങ്കിൽ 
സാധിപ്പിക്കുന്നതിന് സു .ചനം നോട്ടീസ് പ്രകാരം 
അവസരം നൽകുകയും ചെയ്തുവെങ്കിലും പ്രസ്തുത 
anojീസിനെതിരെ നീർമ ദീഷ് 8 സമയം നിശ്ശിൽ 
ആക്ഷേപങ്ങളോ തടസ്സവാദങ്ങളോ ല ിക്കു പാ 
യില്ല . 

മേൽ വിവരിച്ച സാഹചര്യത്തിലും സംഘത്തിന 
യാതൊരുവിധ ആസ്തിബാധ്യതകളും നിലവിൽ 
ഇല്ലാത്തതിനാലും കടക്കരപ്പളളി വനിതാ മത്സ്യ 
,മാഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം 
രിപ്തം നമ്പർ എഫ്( എ ) വീ - 153- ന്റെ രജിസ (hഷൻ 
കേരള സഹകരണ സംഘം നിയമത്തിലെ 74-ാം വകുപ്പ് 
അനുസരിച്ച് റ88 ചെയ്തുകൊണ്ട് ഇതിനാൽഉത്തര 
വാകുന്നു . 

- (ഒപ്പ് ) 
ഫിഷറീസ് ജോയിന്റ് ഡയറക ടർ ആൻ 
ഫീഷറീസ് സഹകരണ സംഘം 

- രജിസ്ട്രാർ , 


